Reg.No KL/TV(N )/12 


Covernment of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


11th March 1982 
Vol. XXVII] Trivandrum , Thursday , 

[ No. 166 
20th Phalguna 1903 (Saka ) 


കേരള സർക്കാർ 
ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖങ്ങളും 

( ബി ) വകുപ്പ് 

പിൻവാങ്ങൽ പരസ്യം 
നമ്പർ 1165/ ററി ബി 2 /82}ററിഎഫ്ആൻറ് പി . 

തിരുവനന്തപുരം, 1982 ഫെബ്രുവരി 27. 
എസ്. ആർ. ഒ. നമ്പർ 355/ 82. - 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആകട് 
(1962- ലെ 21) 52 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം കേരള സർക്കാർ 
ഇതോടൊപ്പം ചേർത്തിട്ടുളള പട്ടികയിൽ 

പറഞ്ഞിട്ടുളളതും, ( പസ്തുത 
ആക്° s 3 -ാം വകുപ്പ് 1 -ാം ഉപവകുപ്പു പ്രകാരം 1980 മാർച്ച് 27 -ാം തീയതി 
യിലെ 228 -ാം നമ്പർ 

കേരള അസാധാരണ ഗസ്ററ്: 1- 2 -ം പേജുകളിൽ 
എസ്. ആർ. ഒ. നമ്പർ 316/80 ആയി പ്രസിദ്ധപ്പെടുത്തിയ 1980 മാർച്ച് 
22 -ാം തീയതിയിലെ 368 / ററി , ബി 2 / 80/ ഡബ്ല്യൂ . ആൻ ററി . നമ്പർ 
വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് ചെങ്ങന്നൂർ റവന്യൂ ഡിവിഷണൽ 
ആഫീസർ സ്ഥലമെടുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുളളതുമായ സ്ഥലം 
വിലക്കെടുക്കുന്നതിൽനിന്നും ഇതിനാൽ പിൻവാങ്ങുന്നു . 

പട്ടിക 

ജില്ല - ആലപ്പുഴ. 
താലൂക്ക് -ചെങ്ങന്നൂർ. 

വില്ലേജ്_വടക്കേക്കര, 
സർവ്വേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 
130/10 
റീ സർവേ പുരയിടം 

38.87 ആർസ 
310/6 

ഗവർണ്ണറുടെഉത്തരവു പ്രകാരം, 

പി , ശങ്കരൻ നായർ, 

അഡ്.ഷണൽ സെക്രട്ടറി, 
33/828 . 

(PTO) , 


2 


വിശദീകരണക്കുറിപ്പ് 
( ഇതു പരസ്യത്തിന്റെ 

ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം ലക്ഷ്യ 
മാക്കിയിട്ടുളളതാണ്) . 

ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ വടക്കേക്കര വില്ലേജിൽ 
ഒരു ടെലഫോൺ എക്സ്ചേഞ്ചും, സ്ററാഫ് ക്വാർട്ടേഴസും നിർമ്മിക്കു 
ന്നതിനുളള ( പാഥമിക വിജ്ഞാപനം 1980 മാർച്ച് മാസം 22 -ാം തീയതി 
യിലെ കേരള ഗസററിൽ (അസാധാരണ) പരസ്യപ്പെടുത്തിയിരുന്നു . എന്നാൽ 
ഇപ്പോൾ ആ സ്ഥലം എടുക്കേണ്ടതില്ല . എന്നും തീരുമാനിക്കയാലാണ്. ഈ 
വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത്. 


FRINITU AND FUBLISHED BY THE S.G.P. AT THE GOVERNMENT FRESS, 

TRIVANDRUM, 1982. 


Reg. No. KL/TV( N )/12 


Covernment on Kerala 

1ാ 


KERALA GAZETTE 

EXTRAORDINARY 
TUBLISHED BY AUTHORITY 


11th March 1982 
Vol. XXVII] Trivandrum , Thursday, 

[ No. 168 
20th Phalguna 1903 (Saka ) 
കേരള സർക്കാർ 
ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖങ്ങളും 

( ബി ) വകുപ്പ് 

(പ്രഖ്യാപനം 
നമ്പർ 3404|ിബി 2 /82/ ടി എഫ് & പി . 

തിരുവനന്തപുരം, 1982 മാർച്ച്, 3 . 
എസ്. ആർ. ഒ . നമ്പർ 357 /82.- ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം അനു 
ച്ചേദം (1 ) -ാം ഖൺഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963 മേയ് മാസം 31 -ാം തീയതിയിലെ 2/4/ 63/ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ്ഞാപന പ്രകാരം കേരള സം സ്ഥാനത്ത്യൂണിയൻ ആവശ്യ 
ത്തിനായിഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരളാ സ്ഥല 
മെടുപ്പ്ആകടം (1962- ലെ 21) (പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ 
കേരള സർക്കാരിനെ അ വരുടെസമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും ; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ്ആകടം (1962 - ലെ 21 ) 3 -ാം വകുപ്പ് (1)- . 
ഉപവകുപ്പു പ്രകാരമുളള താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമിയെ സംബ 
ന്ധിച്ച് 1981 ജൂൺ23-ാം തീയതിയിലെ 14171 /ടി.ബി 2/81 ടി.എഫ് ആൻ 
പി എന്ന നമ്പർ വിജ്ഞാപനം 1980 ജൂൺ27 -ാം തീയതിയിലെ 506 -ാം നമ്പർ 
കേരളാ അസാധാരണ ഗസററിൽ എസ്. ആർ. ഒ . 761181 എന്ന നമ്പരിൽ പ്രസ 
8 ° ധീകരിച്ചിട്ടുളളതിനാലും ; 

പ്രസ്തുത ആക° 5 ° 19-ാം വകുപ്പ് (4 ) -ാം ഉപവകുപ്പുപ്രകാരം കേരള 
സർക്കാർ പ്രസ്തുത സംഗതിയുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് 
( പസ്തുത ആക്ട്5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരി 
ച്ചിട്ടുളള ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദേശിച്ചിരിക്കുന്നതിനാലും ; 

(പസ്തുത ഭൂമി ഒരു ചൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണന്നു കേരള സർക്കാരിനു ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 
33/ 830/ V . 


2 


ഇപ്പോൾ , അതിനാൽ പ്രസ്തുത ആകടം 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 0.4896 ഹെക്ടർ വിസ്തീർണ്ണ 
ത്തിൽ അല്പം കുറവോ കൂടുതലേംവരുന്നതുമായ ഭൂമി ഒരു പൊതു ആവശ്യ 
ത്തിന്, അതായത് പാലാരിവട്ടത്ത് ടെലഫോൺ എക്സ ചേഞ്ചിനു കെട്ടിടം 
നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി 
വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് വാങ്ങാൻ പ്രസ്തുത ആക°° 7 -ാം 
വകുപ്പു പ്രകാരം പോർട്ടുകൊച്ചി സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും 
ചെയ്യുന്നു . മാത്രമല്ല പ്രസ്തുത ആക°5 ° 9 -ാം വകുപ്പു (1) -ാം ഉപവകുപ്പിൽ 
പറ ഞ്ഞിരിക്കുന്ന നോട്ടീസ് (പസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു 
ദിവസം കഴിയുമ്പോൾ കളക്ടർക്ക് പ്രസ്തുത ഭൂമി കൈവശപ്പെടുത്താവുന്ന 
താണെന്ന് പ്രസ്തുത ആക°s 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം 
സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

പ്രസ്തുത സ്ഥലത്തിന്റെ ഒരു പ്ലാൻ ഫോർട്ടുകൊച്ചി സബ് കളക്ടറുടെ 
ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ് സമയത്ത്എപ്പോൾ വേണമെങ്കിലും 
അതു പരിശോധിക്കാവുന്നതുമാകുന്നു . 

പട്ടിക 
ജില്ല -എറണാകുളം, 

താലൂക്ക്- കണയന്നൂർ. 
വില്ലേജ° -ഇടപ്പളളി തെക്ക്, 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
( കമ സർവ വിവരണം 

വിസ്തീർണ്ണം 
നമ്പർ നമ്പർ 

ഹെക്ടർ 
13214 എ 6 പുരയിടം 

0.4576 
13214 ബി 2 

0.0320 
ആകെ 

0 .4896 
ഗവർണ്ണരുടെഉത്തരവുപകാരം, 

( ഒപ്പ്) 
പി , ശങ്കരൻനായർ, 

അഡീഷണൽ സെക്രട്ടറി . 

വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ° ദേശം വെളി 
പ്പെടുത്തുന്നതിനുദ്ദേശിച്ചിട്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/ 4/63/ജുഡീഷ്യൽ II എന്ന 
വിജ്ഞാപന പ്രകാരം കോള സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തി . 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവ 
രുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിരിക്കുകയുംമുകളിൽ പട്ടികയിൽ പറ 
ഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് പാലാരിവട്ടത്ത് ടെലി 
ഫോൺ എക്സ്ചേഞ്ച് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്നു 
സംസ്ഥാന സർക്കാരിനു ബോദ്ധ്യം വന്നിട്ടുള്ളതുമാകുന്നു . 

( പസ്തുത ആവശ്യം വെളിപ്പെടുത്തുന്നതിനുവേണ്ടിയുള്ളതാണ് ഈ 
പ്രഖ്യാപന . 


..: ... . P ! : 1 TED AND PUBLISHED BY THE S. G. P. AT TII E GOVERNMENT TRESS, 

TRIVANDRUM , 1982. 


. പ 


Res. No. 6L/TV (N )/12 


Coveravagt of Rete a 

1922 


KERALA GAZETTE 

EXTRAORDINARY 
FULLISHED BY AUTHORITY 


11th March 1982 
Vol. XXVII ] Trivandrunn , Thursday, 

-No.169 
20th Phalguna 1903 (Saka ) 
GOVERNMENT OF KERALA 
Transport, Fisheries and Ports (Transport B ) Department 

NOTIFICATION 
No. 37423/ TB2/81 /TF & P. Dated, Trivandrum , 23rd February 1982 . 

S.R.O.No. 358/82. - Whereas in exercise of the powers conferred by 
clause (1 ) of Article 258 of the Constitution of India, the President has 
in notification No. 2/4 /63 /Judl. II dated 31-5-1963 entrusted the Govern 
ment of Kerala with their consent, the functions of the Central Govern 
ment under the Kerala Land Acquisition Act, 1961 (21 of 1962), in relation 
to the acquisition of lands for the purpose of the Union in the State of 
Kerala 

And , whereas, it appears to the Government of Kerala that the land 
specified in the schedule below is needed or is likely to be needed for a 
public purpose , to wit for construction of a Departmental Telephone ! 
Exchange Building at Anjarakandy ; 

Now , therefore, notice to that effect is hereby given to all whom it 
may concern , in accordance with the provisions of subsection (1) of 
Section 3 of the said Act . 

SCHEDULE 

District - Cannanore . 
Talut - Cannanore . 

Village — Iriveri . 
Desom -Kanayannur . 

( The extent given is approximate) 
Sy.No. Description 

Extent in Hectare 
R.S. 37/3 R. Garden 

0.1720 


; 


33/831 /V . 


2 


Explanatory Note 
( This is not part of the notification , but is intended 

to bring out 
the general purport) 

President of India, has in • Notification No. 2/ 4/63IJudl . II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire land for the use of Central Government in the State , 
and it appears to the State Government that the lands mentioned in the 
schedule above is needed for a public purpose viz . for constructing 
Departmental Telephone Exchange Building at Anjarakandy. 

This Notification is intended for the above purpose . 

എസ്. ആർ. ഓ . നമ്പർ358/ 82. - ഇൻഡ്യൻ ഭരണഘടനയുടെ258-ാം അനു 
പ ° ദം (I )-9ം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ചു 
രാഷ്ടപതി 1963 മേയ്മാസം 31 -ാം തീയതിയിലെ 2/4/63 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനം മൂലം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള 
സ്ഥലമെടുപ്പ് ആക° s ” (1962 - ലെ 21 ) (പകാരമുള്ള കേന്ദ്ര സർക്കാരിൻറ 
ചുമതലകൾ , കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചി 
രിക്കുന്നതിനാലും ; 

പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന 
(അതായത അഞ്ചരക്കണ്ടിയിൽ 

ഒരു ഡിപ്പാർട്ടുമെൻറൽ ടെലിഫോൺ 
എക്സ്ചേഞ്ച് കെട്ടിടം നിർമ്മിക്കുന്നതിനു ആവശ്യമുണ്ടെന്നാആവശ്യമുണ്ടാ 
കാനിടയുണ്ടെന്നാ കേരള സർക്കാരിനു തോന്നുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, അതുസംബന° നിച്ച നോട്ടീസു , അതുമായി ബന്ധ 
പ്പെട്ട എല്ലാപേർക്കും പ്രസ്തുത ആക്ററ ° 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ 
വ്യവസ്ഥകൾ ( പകാരം ഇതിനാൽ നൽകുന്നു . 


താഴെ 


പ്പിക 

ജി --കണ്ണൂർ. 
താലൂക്ക്- കണ്ണൂർ. 

വില്ലേജ° -ഇരിവേരി, 
ദേശം -കണയന്നുർ 
( ഏകദേശവിസ്തീർണ്ണമാണ് കൊടുത്തിട്ടുള്ളത്) 


സർവെ നമ്പർ 


വിവരണം 


വിസ്തീർണ്ണം 
ഹെക്ടറിൽ 


റീസർവേ/ 373 


ആർ, തോട്ടം 


0.1720 


വിശദീകരണക്കുറിപ്പ്. 
( ഇത് വിജ്ഞാപനത്തി ന്റെ ഭാഗമല്ല . എന്നാൽ അതിന്റെ പൊതു ഉദ° ദേശം 
വ്യക്ത മാക്കുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ് 
.) 


3 


ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2| 4| 63 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം ഈ സം സ്ഥാനത്ത് കേന്ദ്രസർക്കാരിന്റെ ഉപയോഗ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി , ഭരമേൽപ്പിച്ചിരിക്കുകയും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന " അതായത അഞ്ചരക്കണ്ടിയിൽ 
ഡിപ്പാർട്ടുമെൻറു ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടം നിർമ്മിക്കുന്നതിന 
ആവശ്യമാണെന്ന് സംസ്ഥാന സർക്കാരിന് തോന്നുകയും ചെയ്യുന്നു . 

മേൽപറഞ്ഞ ലക്ഷ്യം നിറവറ്റുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
വിജ്ഞാപനം. 


By order of the Governor, 

P. SANKARAN NAIR , 
Additional Secretary 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1982, 


Reg. No. KL / TV (N )/12 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


11th March 1982 
Vol. XXVII] Trivandrum , Thursday , 

[No. 172 
20th Phalguna 1903 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports ( Transport- B ) Department 

NOTIFICATION 
No. 685 / TB2 /82 / TF & P . 

Dated , Trivandrum 4th March 1982 . 
S. R. O.No. 361/82. - Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India , the President has in 
Notification No. 2 /4 /63 /Judl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent the functions of the Central Government under 
the Kerala Land Acquisition Act, 1961 ( 21 of 1962), in relation to the 
acquisition of lands for the purpose of the Union in the State of Kerala ; 

And , whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose, to wit for the construction of a Departmental building for 
Cherukunnu Post Office ; 

Now , therefore , notice to that effect is hereby given to all whom it 
may concern , in accordance with the provisions of subsection (1 ) of section 
3 of the said Act . 

SCHEDULE 
District - Cannanore. 

Taluk - Cannanore. 
Village - Kannapuram . 

Desom - Kannapuram . 
( The extent given is approximate ) 
S !. No. Survey No. 

Description 

Extent in Hectare 
R.S.90/10 S.C.wet 

0.0445 
R.S.90 / 12 pl. S.C.wet 

0.0770 

Total 0.1215 
33 /8341J 


. 


2 


Explanatory Note 


( This is not part of the notification but is intended to bring out the 
general purport.). 

President of India has in Notification No. 2/ 4/ 63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of Central Government in the State , and it 
appears to the State Government that the lands mentioned in the schedule 
above is needed for a public purpose , viz. for the construction of depart 
mental building for Cherukunnu Post Office. 

This notification is intended for the above purpose . 

എസ്. ആർ. ഒ . നമ്പർ 361 /82. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം(1) -ാം ഖണ്ഡംമുലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
( പ്രസിഡൻറ് 31-5-1963- ലെ 2 | 4| 63 ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപന 
പ്രകാരം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യങ്ങൾക്കായി ഭൂമി വില 
യ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പു ആക°s 
(1962 - ലെ 21) അനുസരിച്ചുളള കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലകൾ കേരള 
സർക്കാരിനെ, അവരുടെസമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിനു അതായത് 
ചെറുകുന്നിൽ പോസ്ററാഫീസിനുവേണ്ടി ഡിപ്പാർട്ടുമെൻറു വക കെട്ടിടം 
നിർമ്മിക്കുന്നതിനു ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാൻ ഇടയുണ്ടെന്നോ 
കേരള സർക്കാരിനു തോന്നുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, അതിനുള്ള നോട്ടീസ് ബന്ധപ്പെട്ട എല്ലാവർക്കും 
പ്രസ്തുത ആക°on° 3 -ാം വകുപ്പു (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനുസ 
രിച്ച് ഇതിനാൽ നൽകുന്നു . 


പട്ടിക 
ജില്ല - കണ്ണൂർ, 

താലൂക്ക്- കണ്ണൂർ. 
വില്ലേജ് - കണ്ണാപുരം. 

ദേശം - കണ്ണാപുരം, 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വേ നമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 
നമ്പർ 

( ഹെക്ടറിൽ). 
ആർ. എസ്. 90/10 എസ്. സി . നിലം 

0.0445 
2 ആർ. എസ്. 90/12 പാർട്ട് 

0.0770 


( കമ 


1 


ആകെ 


0.1215 


3 


വിശദീകരണക്കുറിപ്പ് 


(ഇത് വിജ്ഞാപനത്തിൻറെ ഭാഗമല്ല , എന്നാൽ പൊതു ഉദ ° ദേശം വ്യക്തമാ 
ക്കുന്നതിനുദ° ദേശിച്ചുകൊണ്ടുളളതാണ്. ) 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനപ്രകാരം സംസ്ഥാനത്ത കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവ 
രുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ പറഞ്ഞി 
ട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന്, അതായത് ചെറുകുന്നിൽ പോസ്ററാഫീ 
സിനുവേണ്ടി ഡിപ്പാർട്ടുമെൻറു വക കെട്ടിടം പണിയുന്നിനു ആവശ്യമുണ്ടെന്നു 
സംസ്ഥാന സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

(പസ്തുത ആവശ്യം നിറവേററുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
വിജാപനം, 


By order of the Governor, 

P. SANKARAN NAIR , 
Additional Secretary . 


PRINTED AND I UBLISHED RY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1982. 


Reg. No. KL/ TV (N )/12 


Covernment of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVII ] Trivandrum , Thursday, 


11th March 1982 

No. 180 
20th Phalguna 1903 (Saka) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports ( Transport-D ) Department 

DECLARATION 
No. 1101/ TB2 /82/ TF & P. 

Dated, Trivandrum , 3rd March 1982. 
S. R. O.No. 369 /82.- Whereas in exercise of the powers conferred by 
clause ( 1) of Article 258 of the Constitution of India the President has iís 
Notification No. 2/4 /63 /Judl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent, the functions of the Central Government, under 
the Kerala Land Acquisition Act, 1961 (21 of 1962 ) in relation to the acquisi 
tion of lands for the purpose of the Union in the State of Kerala ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 1493/ TB2/81/ TF & P 
dated the 5th March , 1981 in respect of the lands specified in the schedule 
below has been published as S. R. O. No. 566/81 in the Kerala Gazette 
Extraordinary No. 378 dated the 11th May, 1981 ; 

And whereas , under subsection (4 ) of section 19 cf the said Act the 
Government ofKerala have directed that in view of the urgency of the case, 
the provisions of section 5 of the Act shall not apply to the lands specified 
in the schedule below ; 

And whereas, the Government of Kerala are satisficd that the said 
lands have to be acquired for a public purpose ; 

Now , therefore, the Government of Kerala hereby declare under 
section 6 of the said Act that the lands specified in the Schedule below 
and measuring 0.0772 Hectare Le the came = little incre or less, are 

33/812/32!J . 


2 


needed for a public purpose, to wit for doubling rail track between Chala 
kudy and Angamaly Railway stations and under section 7 of the said Act 
direct the Special Tahsildar (Land Acquisition ) Railways, Trichur - 3 
to take order for the acquisition of the lands. Further, under subsection (1 ) 
of section 19 of the said Act, Government direct that the Collector may take 
possession of the lands on the expiry of fifteen days from the date of publi 
cation of the notice mentioned in subsection ( 1) of section 9 of the said 
Act. 

A plan of the lands is kept in the office of the Special Tahsildar (Land 
Acquisition ) Railways, Trichur-3 and may be inspected at any time during 
office hours. 

SCHEDULE 
District- Ernakulam . 

Taluk--Alwaye . 
Village - Kothakulangara South 

( Block No. 196 ) 

( The extent given is approximate ) 
Sl. No. Surpey No. Description 

Extent in Hectares 
326 /1B1 Dry land 

0.0130 
2 3265B1 

0.0090 
3 3266 

0.0121 
4 326 / 9B1 

0.0130 
5 326/1361 Wet land 

0.0217 
327/ 5B1 - Dry land 

0.0084 


1 


6 


Total 


0.0772 


Explanatory Note 
( This is not part of the notification , but is intended to bring out the 
general purport) 

The President of India has in Notification No. 2 /4/63 /Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of the Central Government in the State and it 
appears to the State Government that the land mentioned in the Schedule 
above is needed for a public purpose viz . for the doubling of rail , 
track between Chalakudy and Angamaly Railway stations. 

This declaration is intended for the above purpose. 

എസ്. ആർ. ഒ . നമ്പർ 369/82.- ഇൻഡ്യൻ ഭരണഘടന 258 -ാം അനു 
ച്ചേദം (1) -ാം ഖണ്ഡംമുലം നൽകപ്പെട്ട അധികാരങ്ങ ൾ വിനിയോഗിച്ച് 
രാഷ്ട്രപതി 1963 മേയ് 31 -ാം തീയതിയിലെ 214163 ജുഡീഷ്യൽ.. II 
എന്ന 

നമ്പർ വിജ്ഞാപനംവഴി കേരള സംസ്ഥാനത്ത യുണിയൻ 
ആവശ്യത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നത സംബന്ധിച്ച് 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 ) പ്രകാരമുളള 

കേന്ദ്ര 
സർക്കാരിന്റെ ചുമതലകൾ , കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി 

മേൽപ്പിച്ചിരിക്കുന്നതിനാലും; 


3 


1961 - ലെ കേരള സ്ഥലമെടുപ്പു ആക°°( 1962- ലെ 21) 3-ാം വകുപ്പ് 
(1 ) -ാം ഉപവകുപ്പു പ്രകാരം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള സ്ഥലത്ത 
സംബന്ധിച്ച്1981 മേയ് 5 -ാം തീയതിയിലെ 1493/ 8ി ബി 2/ 81 / ടി . എഫ്. 
ആൻറ് പി . എന്ന നമ്പർ വിജ്ഞാപനം1 1981 മേയം 11 -ാം തീയതിയിലെ 
378 -ാം നമ്പർ അസാധാരണ കേരള ഗസറ്റിൽ എസ്. ആർ. ഓ . 566/81 എന്ന 
നമ്പരിൽ ( പ്രസിദ്ധീകരിച്ചിട്ടുള്ളതിനാലും ; 

( പസ്തുത ആക്ട് 19-ാം വകുപ്പു (4 ) -ാം ഉപവകുപ്പ് പ്രകാരം സംഗതി 
യുടെഅടിയന്തിര സ്വഭാവം പരിഗണിച്ചു പസ്തുത ആക°° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിയ്ക്ക് ബാധകമാകുന്ന 
തല്ലെന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും; 

( പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് കേരള സർക്കാരിനു ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ അതിനാൽ പ്രസ്തുത ആക്ട് 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0.0772 ഹെക്ടർ വിസ്തീർ 
ജത്തിൽ അൽപ്പം കൂടുതലോകുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതുകാര്യ 
ത്തിന് അതായത് ചാലക്കുടി അങ്കമാലി റയിൽവേ സ്റേറഷനിടയ്ക്കുളള 
റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്ന് | (പഖ്യാപിക്കുകയും 
പ്രസ്തുത ആകഴse 7 -ാം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെടു 
ക്കുന്നതിനുള്ള ഉത്തരവ് വാങ്ങുന്നതിനു തൃശ്ശൂർ 3 റയിൽവേ ( സ്ഥലമെ 
ടുപ്പ്) സ്പെഷ്യൽ തഹശീൽദാരോടു 

നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 
മാത്രമല്ല പ്രസ്തുത ആക്ട് 19-ാം വകുപ്പ്1 -ാം ഉപവകുപ്പു പ്രകാരം ഉളള 

നോട്ടീസ് ( പസിദ്ധപ്പെടുത്തി15 ദിവസം കഴിയുമ്പോൾ കളക്ടർ പ്രസ്തുത 
ഭൂമി കൈവശപ്പെടുത്തേണ്ടതാണെന്ന് പ്രസ്തുത ആക്°s ° 9 -ാം വകുപ്പ് 1 -ാം 
ഉപവകുപ്പു പ്രകാരം കേരള സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ തശ്ശൂർ 3 റയിൽവേ ( സ്ഥലമെടുപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസു 
സമയത്തു എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 

പട്ടിക 
. ജില്ല- എറണാകുളം 

താലൂക്ക് ആലുവാ 
വില്ലേജ - കോതകുളങ്ങര തെക്ക് 

( ബ്ലോക്കു നമ്പർ 190) 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
കമനമ്പർ സർവ്വേ നമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 

( ഹെക്ടറിൽ 
326/1 ബി 1 പുരയിടം 

0.01 30 
2 32 ബി 1 

0.0090 
326/6 

0.0121 
326/9 ബി 1 

0.0130 
326/13 ബി 1 നിലം 

0.0217 
32715 ബി 1 പുരയിടം 

0.0084 


1 


13 ) 


0.0772 


4 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിൻറ ഭാഗമല്ല . എന്നാൽ അതിൻറ 

പൊതു 
ഉദ ° ദേശം വെളിപ്പെടുത്തുന്നതിനുളളതാണ്) 

ഇൻഡ്യൻ രാഷ്ടപതി 1963 മേയം: 31 -ാം . തീയതിയിലെ 2/4/63 
ജുഡീഷ്യൽ II എന്ന വിജ്ഞാപനംവഴി കേരള സംസ്ഥാനത്ത് യൂണിയൻ 
ആവശ്യത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ചുമതല കേരള സർക്കാ 
രിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും, മുകളിൽ 
പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിനു അതായത 
ചാലക്കുടി അങ്കമാലി റയിൽവേ സ്റേറഷനുകൾക്കിടയ്ക്കുളള റയിൽപ്പാത 
ഇരട്ടിപ്പിക്കുന്നതിനു ആവശ്യമുണ്ടെന്നു കേരള സർക്കാരിനു ബോദ്ധ്യപ്പെട്ടി 
ടുളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിനുവേണ്ടിയാണ് ഈ പ്രഖ്യാപനം. 


By order of the Governor 

P , SANKARAN NAIR, 
Additional Secretary . 


Rang No. KL /TV (N )/ 12 


Deventeet of kerala 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


11th March 1982 


Vol. XXVII] Trivandrum , Thursday , 


[No. 182 


20th Phalguna 1903 


GOVERNMENT OF KERALA 
Transport Fisheries And Ports (Transport B ) Department 

ERRATUM 
No.39055 /TB2 /81/TF & P . Dated , Trivandrum , 27th February , 1982 . 

In the Schedule to the Declaration No.34096 / TB2 / 80 / TF& P dated the 
13th February , 1981 published as S. R. O. No. 244/81 in the Kerala 
Gazette Extraordinary No. 143 dated the 21st February , 1981. 

In the entrics against Serial numbers 1,8,25 and 33 for the word 
“ Wet" read " Dry , and 

( ii ) Against Serial numbers 2, 26 and 34 for the mark “ 


» read 


95 


" Dry ” 


Esplanatory Note 
( This is not part of the notification , but is intended to bring out the 
general purport). 

On further verification it was found that there are some variations in 
the description of the property under acquisition . The above notification 
is to correct the variations in the description of the property. 

1981 onolmijuo ? 21-3..mwmw 143-6. mmg അസാധാരണ 
Ba OgumU00103 ngmuo . mod . m . 244 /81/ mmolo (പസിദ്ധപ്പെടുത്തിയ 
1981OLM07 13-0 . M1000701041 34096/007612/80/047. 200 . 
ആൻറ് പി . എന്ന നമ്പർ പ്രഖ്യാപനത്തിന്റെ പട്ടികയിൽ . 

33 /844/ . 


2 


(i) 1,8,25,33 എന്നീ കമനമ്പരുകൾക്കെതിരെ നേർത്തിട്ടുളള “ നിലം 
എന്ന വാക്കിനു പകരം "പുരയിടം എന്ന്വായിക്കേണ്ടതും. 

( ii) 2,26,34 എന്നീ കമനമ്പരുകൾക്കെതിരെ ചേർത്തിട്ടുളള : " ,, 
എന്ന അടയാളത്തിനുപകരം “പുരയിടം എന്ന് വായിക്കേണ്ടതും ആകുന്നു . 

വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വ്യക്ത 
മാക്കുന്നതിനുദ° ദേശിച്ചുകൊണ്ടുളളതാണ്.) 

വീണ്ടും പരിശോധിച്ചതിൽ, സ്ഥലമെടുപ്പ് നടപടിയിൻകീഴിൽ വരുന്ന 
ഭൂമിയുടെ വിവരണത്തിൽ ചില വ്യത്യാസം 

ഉളളതായി 

കാണപ്പെട്ടു . 
വസ്തുവിന്റെ വിവരണത്തിലുളള വ്യത്യാസം തിരുത്തുന്നതിനുവേണ്ടി 
യുളളതാണ് മേൽപ്പറഞ്ഞ വിജ്ഞാപനം. 


By order of the Governor , 

P. SANKARAN NAIR , 
Addl. Secretary to Government. 


PRINTED AND PUBLISHED BY THE 9. O. P. AT THE GOVERNMENT PRESS, 

TRIVANDRURA 1032. 


Reg . No, KL/TVO )/ 12 


Governinent of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


• 11th March 1982 
Vol XXVII ] Trivandrum, Thursday, 

[ No. 183 
20th Phalguna 1903 ( Saka ) 


ത്തനങ്ങൾ 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ററിലെ 6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 
No. A.516/81. 

1982 മാർച്ച് 8 , 
താഴെ പറയുന്ന താലൂക്കിൽ താഴെ പറയുന്ന വില്ലേജിൽ താഴെ പായ്യന്ന 
സർ നമ്പരുകളിൽപ്പെടുന്ന ഭൂ മികളുടെ സർ വ്വ നടത്തണമെന്ന് ഗവൺ ചെ നാ 
നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെ പറയുന്ന വില്ലേജിൽ സർവ്വ പ്രവർ 

വഗംത ന്ന ആരംഭിക്കുന്നതാണെന്നും താഴെ പായുന്ന വില്ല 
ജിലെ താഴെ പറയുന്ന സർവ്വ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ ചെയ്യ 
ന്നതാണെന്നും 1961 - ലെ കേരള 

സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച . 
ആക്ററിലെ 

6 (1) -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
താഴെ പറയുന്ന ഭൂമികളുടെ ഉളളിലോ അഥവാ അവയോടു ചേർന്നാ സ്ഥിതി 
ചെയ്യുന്ന രജിസ്ററർ ചെയ്തഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന 
ഏതൊരാളെയും നേരിട്ടോ ഏജൻറു മുഖേനയോ സ്ഥലത്തു ജോലി ചെയ്യുന്ന 
സർവ്വേയരുടെ അടുത്ത് ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ച് കൊടു 
ക്കുന്നതിനും അതോട് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി 
അതാതു സമയം ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ 
ക ണിച്ചുകൊളളുന്നു . 

(പസ്തുത " ആക്ററിലെ 6 (2) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യം 
താഴെ പറയുന്നഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധ 
വായ നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 

(പസ്തുത ആക്ടിലെ 6 (3) -ാം വകുപ്പ് പ്രകാരം രജിസ്റാർ .ചയ ത 
എല്ലം കൈവശക്കാരം - 

33 / 8 / v . 


2 


( എ ) സർ വ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം ചയ്യേണ്ട 
ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോകുററിക്കാടു കളോ, വേലികളോ നിൽ 
ക്കുന്ന വിളകളോ അഥവാ സാരവത്തായ മററു തടസ്സങ്ങളാ 15 ദിവസ 
ത്തിനകം മുറിച്ചുകളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളാ 
മററു ലൈനുകളോ വെടിപ്പാക്കണമെന്നും 
( ബി ) കൊടി 

പിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും നിയേ 
ഗിച്ച് അതതുസമയം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും 
കാല ത്തെക്ക 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും 

( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങൾ നൻകണമെന്നും മററും 
പകാരത്തിൽ പസ്തുത ആക്ടോ അ തുപകാരമുണ്ടാക്കിയിട്ടുളള 
ചട്ട് 
ങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയ്ക്ക് 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ പകാര 
മുളള ഈ അഭ്യർത്ഥനകൾ 

അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച 
വരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും 
ആയതിന്റെ ചെലവ് ആക്ററിലും അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങ 
ളിലും വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽ 
നിന്നും വസൂലാക്കുന്നതുമാണ്. 

ുമിയുടെ വിശദവിവരങ്ങൾ 
ജില്ല - പാലക്കാട്. 

താലൂക്ക്-- പാലക്കാട് . 
വില്ലജ - പറളി- I 

oദേശം -- കിണാവല്ലൂർ 
സർവെ നമ്പർ-182 A , 10, 11 and 1 

( Std .) 
Spacial Tahsildar 
(LA ), Railways. 


PRINTED AND PUBLISHED BY THE 8. G. P. AT TIIB GOVERNMENT PRESA 

TRIVANDRUM , 1982. 


Reg . No. KL /TV / N )/ 12 


Government of Kerala 

1982 


V 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. XXVII ] Trivandrum , Thursday, 


11th March 1982 

[No. 162 
20th Phalguna 1993 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports (Transport-B ) Department 

NOTIFICATION 
No. 31691 TB2|81 TF & P. Dated , Trivandrum , 23rd February 1982 . 

S. R. O. No. 351/82.- In exercise of the powers conferred by 
clause ( 3 ) of section 2 of the Kerala Land Acquisition Act, 1961 
( 21 of 1962) , the Government of Kerala hereby make the following 
amendment to the Notification No. 21953 TB279/ W & T dated the 
29th September, 1979 published as S. R. O. No. 1122 79 in the 
Kerala Gazette Extraordinary No. 711 dated the 29th September, 
1979 , namely : 

AMENDMENT 
In the Schedule to the said notification , for the entries Cochin 
under the heading " Taluk and the entries " Palluruthy " , 
" Kumbalangy " and " Rameswaram " against it under the heading 
Village , the following shåll respectively be substituted , namely : 
" Kanayannoor All Villages " 

By order of the Governor, 

P. SANKARAN NAIR , 

Additional Secretary to Government. 
33 /824 /MC . 


2 


Explanatory Note 
"In G. . (Rt.) 468 W & T dated 11-7-1979 orders were issued 
creating the post of three Special Tahsildars for Acquisition of 
land for the construction of a New Broad Gauge Railway Line from 
Ernakulam te Alleppey . Accordingly Special Land Acquisition 
Units with Headquarters at Alleppey , Shertallai and Cochin for 
the Acquisition of land in Alleppey and Ernakulam Districts have 
formed . Consequent on the changes in the Alignment from Cochin 
Taluk through Kanayannoor Taluk in Ernakulam District in the 
villages of Ernakulam , Elamkulam , Maradu , Kunbalam , Nadama 
etc. were reallotted to the Special Tahsildar , Ernakulam instead 
of Palluruthy Kumbalanghy, Rameswaram Villages of Cochin 
Taluk , amendment to the Original Notification deems necessary . 
The Special Tahsildar (Land Acquisition ) Ernakulam thus has with 
Headquarters at Ernakulam . Hence this amendment Notification. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1982. 


log . No. KL /TV / 12 


Government of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


11th March 1982 
Vol. XXVII ] Trivandrum , Thursday , 

[No. 171 
20th Phalguna 1903 (Saka) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports (Transport- B ) Department 

NOTIFICATION 
No.32033 / TB2/81 /TF & P . 

Dated , Trivandrum , 5th March 1982. 
S. R. O.No. 360/82. — Whereas in exercise of the powers conferred by 
clause (1) of Article 258 ofthe Constitution of India , the President has in 
Notification No. 2 /4 /63 /Judl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent, the functions of the CentralGovernment under 
the Kerala Land Acquisition Act, 1961 (21 of 1962), in relation to the 
acquisition of lands for the purpose of the Union in the State of Kerala ; 

And , whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose, to 

wit for construction of a Post Office building at 
Keezhillam ; 

Now , therefore, notice to that effect is hereby given to all whom it 
may concern , in accordance with the provisions of subsection (1) of section 
3 of the said Act . 

SCHEDULE 

District - Ernakulam . 
Taluk - Kunnathunad . 

Village - Rayamangalam . 
( The extent given is approximate ) 
Sl. No. Survey No. Description 

Extent in Hectare 
578/1 Dry 

0.0743 
582/1 

0.0060 


3 ) 


Total 


0.0308 


33/83311. 


2 


Explanatory Note 


+ 


( This is not part of the notification , but is intended to bring out the 
general purport). 
... President of India has in Notification No. 2 /4 /63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of Central Government in the State , and it 
appears to the State Government that the lands mentioned in the schedule 
above is needed for a public purpose, viz . for the construction of Post 
Office building at Keezhillam . 

This notification is intended for the above purpose . 

എസ്. ആർ. ഒ. നമ്പർ 360j82.- ഇൻഡ്യൻ ഭരണഘടനയുടെ 
258-ാ 
അനുച്ഛേദം(1 )- > ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 31-5-1963- ലെ 21463 ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപന 
(പകാരം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യങ്ങൾക്കായി ഭൂമി വില്ല 
യ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പു ആക്ട്. 
(1962 - ലെ 21) അനുസരിച്ചുളള കേന്ദ്ര ഗവൺമെൻറിൻറ ചുമതലകൾ കേരള 
സർക്കാരിനെ, അവറുടെസമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിനു അതായത് 
കീഴില്ലത്ത്, ഒ തപാലാഫീസ് കെട്ടിടം പണിയുന്നതിന് ആവശ്യമു 
ണ്ടെന്നോ ആവശ്യമുണ്ടാകാൻ ഇടയുണ്ടെന്നോ കേരള സർക്കാരിനു തോന്നുന്ന 
തിനാലും ; 

ഇപ്പോൾ , അതിനാൽ, അതിനുള്ള നോട്ടീസ് ബന്ധപ്പെട്ട എല്ലാവർക്കും 
പ്രസ്തുത ആക്റാ° 3-ാം വകുപ്പു (1)-ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനുസ് 
രിച്ച് ഇതിനാൽ നൽകുന്നു . 


പട്ടിക 

ജില്ല - എറണാകുളം. 
താലൂക്ക് കുന്നത്തുനാട് . 

വില്ലേജ_രായമംഗലം : 
ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
( കമ സർവ്വേനമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 
നമ്പർ 

( ഹെക്ടറിൽ) 
578/1 
പുരയിടം 

0.0748 , 
2 582/1 

0.006b 


ക 


0.0808 


3 


വിശദീകരണക്കുറിപ്പ് 


(ഇത് വിജഞാപനത്തിൻറെ ഭാഗമല്ല , എന്നാൽ പൊതു ഉദ്ദേശം വ്യക്തമാ 
ക്കുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) . 


രുടെ 


ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജഞാപന പ്രകാരം സംസ്ഥാനത്ത കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുള്ള അധികാരം കേരള സർക്കാരിനെ അവ 

സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുകയും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊ ത ! ക്കാ ര്യ ത്തി ന് , താ യ ത കീ ഴി ല ് 
തപാലാഫീസ് കെട്ടിടം പണിയുന്നതിന് ആവശ്യമുണ്ടെന്നു സംസ്ഥാന 
സർക്കാരിന് ബോദ്ധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു . 


പ്രസ്തുത ആവശ്യം നിറവേറ്റുന്നതിനുദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഈ 


വിജ്ഞാപനം, 


By order of the Goverrior, 

P , SANKARAN NAIR , 
Additional Secretary . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT TRESS, 

TRIVANDRUM , 1982. 


key . No.KL/TV (N )/ 12 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY " 


11th March 1982 


Vol. XXVII] Trivandrum , Thursday, 


(No. 173 


20th Phalguna 1903 ( Saka) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports (Transport B ) Department 


DECLARATION 


No. 38514 / TB2/81/ TF & P. 

Dated , Trivandrum , 8th March 1982. . 
S.R.O. No.362 /82 — Whereas in exercise of the powers conferred by clause 
( 1) of Article 258 of the Constitution of India the President has, in Noti 
fication No. 2/4 /63/Judl. II dated 31-5-1963 entrusted the Government of 
Kerala with their consent, the functions of the CentralGovernment under 
the Kerala Land Acquisition Act, 1961 ( 21 of 1962), in relation to 
acquisition of lands for the purpose of the Union in the State of Kerala; 

And whercas, under subsection (1 ) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962) Notification No. 17724 / TB2 /30 / W & T 
dated the 16th September, 1980 in respect of the land specified in the Schedule 
below has been published as S.R.O.No.856 /80 in the Kerala Gazette 
Extraordinary No.672 dated the 18th September, 1980 ; 

And whereas, the Government of Kerala are satisfied after considering 
the report made by the Collector under subsection (2 ) of section 5 of the 
Kerala Land Acquisition Act, 1961 ( 21 of 1962), that the land 
specified in the schedule below has to be acquired for a public purpose ; 

Now , therefore, the Government of Kerala hereby declare under section 
6 of the said Act that the land specified in the Schedule below and measur 
ing 0.0475 Hectare be the same a little more or less is needed 

· 33/835 /S , 


for a public purpose to wit for the construction of approach road , 
Multiplex station ofKalpetta and under section 7 of the said Act direct the 
Tahsildar, Vythiri to take order for the acquisition of the land . 

A plan of the land is kept in the office of the Tahsildar, Vythiri 
and may be inspected at any time during oflice bours . 

SCHEDULE 
District--Wynad . 

Taluk - Vythiri. 
Village or An som ard Desom - Kalpetta . 

( The extent given is approximate) 
Sy . No. - NS 178/15 (R. S. 363 part) 
Description . - wet 
Extent - 0.0475 Hcctare 

Explanatory Note 
( This is not part of the notification , but is intended to bring out the 
general purport.) 

President of India has in notification No.214/63/Judl.II dated 
31-5-1963 entirusted tlie Government of Kerala with their consent the 
powers to acquire land for the use of Central Government in the state and 
it appears to the State Government that the lands mentioned in the 
schedule above is needed for a public purpose viz . for the construction of 
approach road to Multiplex station at Kalpetta . 

This declaration is intended for the above purpose . 

എസ്. ആർ. ഒ . നമ്പർ 362,82.--ഇൻഡ്യൻ ഭരണഘടന 258 -ാം അനു 
ച ° ദം (1) എം ഖണ്ഡം മുലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്( 9 ) തി 1963 മേയ് 31 -ാം തീയതിയിലെ 2/4/ 63IJudl. II എന്ന നമ്പർ 
വിജ്ഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്ട് (1962 - ലെ 21 ) ( പകാരമുള്ള കേന്ദ്ര സർക്കാരിൻറ ചുമതലകൾ 
കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതി 
നാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ്, ആക്ട് (1962- ലെ 21) 3 -ാം വകുപ്പ് 
(1 -ാം ഉപവകുപ്പിപകാരം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള, സ്ഥലത്തെ സംബ 
ന്ധിച്ച 1980 സെപ്ററംബർ 16 -ാം തീയതിയിലെ 17724/ടിബി2/80/ ഡബ്ള്യ 
ആൻറ് ററിഎന്ന നമ്പർ വിജ്ഞാപനം 1930 സെപ്ററംബർ18 -ാം തീയതിയിലെ 
672 -ാം നമ്പർ അസാധാരണ കേരള ഗസററിൽഎസ്. ആർ, ഓ 856/80 എന്ന 
നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുളളതിനാലും 
; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 ) 5 -ാം വകുപ്പ് 
(2) -ാം ഉപവകുപ്പിപകാരം കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടു പരിഗണിച്ചതിൽ, 
താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു 
യ്ക്കെടുക്കേണ്ടതാണെന്ന് 
കേരള 

പൊതുകാര്യത്തിനു 

സർക്കാരിന് ബോധ്യപ്പെട്ടിരിക്കുന്നതി 
നാലും; 


വില 


3 : 


ഇപ്പോൾ , അതിനാൽ, കേരള സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞി 
ട്ടുളളതും 0.0475 ഹെക്റർ വിസ്തീർണ്ണത്തിൽ അല്പം കൂടുതലാ കുറവാ 
വരുന്നതുമായ ഭൂമി ഒരു പൊതുകാര്യത്തിനു , അതായത് കല്പററയിലെ 
മൾട്ടിപ്ളക്സ് സ്റേറഷനിലേയ്ക്കും ഒരു സം ( പാച്ചു റോഡു നിർമ്മിക്കു 
ന്നതിന് ആവശ്യമുണ്ടെന്ന് പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പ് പ്രകാരം പ്രഖ്യാ 
പിക്കുകയും പ്രസ്തുത ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുള്ളഉത്തരവ് സ്വീകരി 
ക്കാൻ 7 -ാം വകുപ്പ് പ്രകാരം വൈത്തിരി തഹശീൽദാരാട് നിർദ ° ദേശിക്കു 
കയും ചെയ്യുന്നു . 

പ്രസ്തുത സ്ഥലത്തിന്റെ ഒരു പ്ലാൻ വൈത്തിരി - തഹശീൽദാരുടെ 
ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും 

ആഫീസ 

സമയത്ത് എപ്പോൾ വേണ് 
മെങ്കിലും പരിശോധിക്കാവുന്നതുമാകുന്നു . 

പട്ടിക 
ജില്ല വയനാട 

താലു ക °-ബൈത്തിരി , 
വില്ലജ് അഥവാ അംശവും ദേശവും - കല്പ്പററ . 

( ഏകാദശ വിസ്തീർണ്ണമാണ് കൊടുത്തിട്ടുളളത 
സർവ്വേ നമ്പർ - എൻ. എസ്സ്178/15 ( ആർ, എസ്സ്. 363 ഭാഗം) 
വിവരണം - നിലം 
വിസ്തീർണ്ണം -0.0475 ഹെക്ടർ 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളി 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിട്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 2/ 1 / 63/ യുഡിഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നാ യി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവ 
രുടെ സമ്മതത്തോടുകൂടി. ഭരമേല്പിച്ചിട്ടുള്ളതും, മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിനു അതായത് കല്പററയിലെ മൾട്ടി 
. പ്ളക്സ് സ്റേറഷനിലേയ്ക്ക് ഒരു അപാച്ച് റോഡ് നിർമ്മിക്കുന്നതിന് 
ആവശ്യമുണ്ടെന്ന് സർക്കാരിന 

ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 
മേല്പറഞ്ഞ ആവശ്യത്തിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ പ്രഖ്യാപനം. 


By order of the Govemor, 
P. SANKARAN NAIR , 

Additional Secretary. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVBRNMENT PBERS, 

TRIVANDRUN 1982 


